





വായേ 
പാതാളം 


വായേപാതാളം (നോവല്‍) 


യു. എ. ഖാദര്‍; 
ഡി, സി. ബുക്്‌, 
വില: 10.00 


വാംയ പാതാളം എന്നാല്‍ “പാതാ 
ഉളവായ” തന്നെ. സന്ധിയില്‍ പൂര്‍പ്വോ 
ത്തര പദങ്ങഠം തിരിഞ്ഞുവീണെന്നേ 
ഉള്ള. തൃക്കോട്ടൂര്‍ പ്രദേശത്തെ ഒരു ഗുഹ 
യാണു“ വായേ പാതാളം. അതു” പാതാ 
ഉംപോലെ ഭയാനകമായി വല്ലവര്‍ക്കും 
തോന്നിയിരിക്കാം; പാതാളത്തിന്‍െറ 
വായ തന്നെയാണു” ആ ഥുഹാമുഖമെ 
ന്നും. അങ്ങനെ ആ പേരുണ്ടായെന്നു 
കരുതാം. അതിനോടുചേര്‍ത്തു യു. എ. 
ഖാദര്‍ മെനഞ്ഞുണ്ടാക്കിയതു” നല്ലൊരു 
സങ്കല്പമാണ്‌. ആ പാതാളത്തില്‍ പോ 
യിട്ടവരുന്നവന്‍ താനറിഞ്ഞ സത്യം പറ 
ഞ്ഞുതുടങ്ങുന്നതോടെ തല പൊട്ടിത്ത 
കര്‍ന്നു മരിക്കുന്നു! അപ്പോരം, ഈ പാ 
താളം പുറമേ നാം കാണുകയും കേയക്കു 
കയും ചെയ്യുന്ന“ പലതിന്‍െറയം ആന്ത 
രികസത്യം ആണെന്നു വരുന്നു. അതു 
ഗ്രഹിച്ചുപറയാന്‍ തുടങ്ങുന്നവന്‍ ശാരീ 
രികമായം മാനസികമായും പീഡിപ്പി 
ക്കപ്പെടുന്നു കൊല്ലപ്പെടുന്നു. 
നിത്യജീവിതത്തില്‍ നാം അനുഭവി 
ച്ചറിയുന്ന കാര്യമാണിതു”.സത്ൃപാലന 
ത്തോളം ക്‌ളേശകരമായി ഈ ലോക 
ത്തില്‍ മറെറാന്നുമില്ലെന്നു” ഞാന്‍ സത്യം 
ചെയ്യുന്നു. തങ്ങരാക്കനുഭവപ്പെട്ട സത്യ 
ത്തിനു സാക്ഷ്യം വഹിക്കുകയാല്‍ ക്രി 
സ്തൂവിനു കുരിശേറിയും ഗാന്ധിജിക്കു 
വെടിയേററും മരിക്കേണ്ടിവന്നു. സതൃം 
ക്രൂരവും ഭാരമേറിയതുമാകുന്നു, പക്ഷേ 
ഭൂജുവും ആനന്ദപ്രദവുമാകുന്നു. നിങ്ങഠം 
- ക്കതു” ശക്തിയും പ്രകാശവും പ്രദാനം 
ചെയ്യും. എങ്കിലും നിങ്ങഠം സത്യത്തോ 
ടൊപ്പം നില്‍ക്കുന്നു എന്നു കണ്ടാല്‍ ആള 
കരം ഭയപ്പെടാനും മാറിനടക്കാനും തുട 
ങ്ങം; ഒററപ്പെടുത്താനും നശിപ്പിക്കാനും 
ശ്രമിക്കും, തലപൊട്ടിക്കുന്ന പരിപാ 
ടികരം ആവിഷ്‌കരിക്കും. കള്ളന്മാരു 
ടേതാണ” ഈ ലോകം. പാപികരം 
പനപോലെയം ആനക്കുട്ടിയെപ്പോലെ 
യും വളര്‍ന്നുകൊണ്ടിരിക്കുന്നു. അവരു 
ടെ പണം തട്ടിപ്പും മററു കാപട്യങ്ങളും 
മുടിവജ്ുപ്പെടും . കുഞ്ഞാടിന്‍െറ വേഷ 
ത്തില്‍ ആ ചെന്നായ്ക്കുഠം, പുറത്തിറങ്ങി 


കലാകരമുദി 45 


സത്യത്തെയും സത്യം പറയുന്നവരെയും 
കടിച്ചുകീറിക്കൊണ്ടിരിക്കും. ഈ തീവ്ര 
യാഥാര്‍ത്ഥ്യങ്ങംം ഉക്കോടെ അവതരി 
പ്പിക്കാവുന്ന ഒരു സങ്കല്പമാണ്‌” ഖാദറിനു 


കിട്ടിയതു്‌. അതിന്‍െറ സാദ്ധ്യതകരം 
മുഴുവന്‍ ചൂഷണം ചെയ്യാന്‍ അദ്ദേഹ 
ത്തിനു കഴിഞ്ഞോ എന്നതിലേ രണ്ടഭി 
പ്രായമുണ്ടാകൂ. ഒരു ഫാന്‍റസിയാക്കി 
പലതും പറഞ്ഞുതീര്‍ക്കാവുന്ന സങ്കല്പ 
മാണതു*. 

തൃക്കോട്ടൂര്‍ കഥകളുടെ ഗണത്തില്‍പ്പെ 
ടന്ന ഒരു നോവലാണു” “വായേ പാതാ 
ളം." 

തൃക്കോട്ടൂര്‍ പെരുമയുടെ അവസാന 
ഭാഗത്തുള്ള കഥകളില്‍ നാട്ടിലെ പുതിയ 
ചലനങ്ങരം ഒപ്പിയെടുക്കാന്‍ ഖാദര്‍ 
ശ്രമിച്ചിട്ടുണ്ടു”. ഗഠംഫില്‍ പോയിവന്ന 
ചെറുപ്പക്കാരന്‍ വരുത്തുന്ന മാററങ്ങം 
അതിനന്‍െറ പ്രതിഫലനമാണു. ഇതില്‍ 
ആ മാററം മറെറാരുതരത്തില്‍ വരുന്നു 
നക്‌സലൈററുകളടെ ചിത്രീകരണ 
ത്തിലൂടെ. 

ഉപ്പ സത്യാഗ്രഹത്തില്‍ പങ്കെടുത്തു” 
അടിയും ഇടിയംകൊണ്ട ഹരിജനായ 
കങ്കര്‍, അന്നു” സ്വാതന്ത്യസമരത്തിനെ 
തിരായിരുന്ന കുഞ്ഞാമു അധികാരിയും 
മററും ആഗസ്ററ്‌ 12-ന്‌ സ്വാതന്ത്ര്യം 
കൊണ്ടുവരുന്നതു” അകലെനിന്നു കാ 
ണാന്‍ വിധിക്കപ്പെടുന്നു. 

പുതുതായി വന്നുകൂടിയവര്‍ പഴയ 
ഖദറിന്‍െറ കുപ്പായവും പഴയ ഗാന്ധി 
ത്തൊപ്പിയുമിട്ടു” ഒരു പുലയന്‍ നില്ക്കു 
ന്നതു കണ്ടപ്പോഠം അരിശത്തോടെ പറ 
ഞ്ഞു: $ ഒന്നു മാറിനിക്കടോ. അധികാ 
രി കുതിരപ്പുറത്തു” അശോകചക്രക്കൊടി 
യുമായി ഇപ്പം എത്തും. എടങ്ങേറാക്കാ 
ണ്ട്‌” ഒന്നു മാറി ഭൂരെനിന്നു കണ്ടോ.”” 

.ംംകങ്കര്‍ കണ്ടു... 

ഗാന്ധിജിക്കു” ഉറക്കെയുറക്കെ സിന്ദാ 
ബാദ്‌ വിളിക്കുകയും സ്വയരാജ്യത്തിര്‌ 
ജെയ്‌ വിളിക്കുകയും ചെയ്ത ചെറുപ്പക്കാ 
രെ തല്ലിച്ചതയ്ക്കാന്‍ ആദംക്കാരെയും റ 
ഡികളെയം കൂട്ടി ക്കൊണ്ടുവന്നു്‌ ഇന്‍ 
സ്‌പെക്‌ടര്‍ ചാത്തുനായരെ സന്തോ 
ഷിപ്പിച്ച കുഞ്ഞാമു അധികാരി ഖഭറി 
ന്‍െറ കപ്പായവും ഖദറിന്‍െറ ഗാന്ധി 
ത്തൊപ്പിയം ധരിച്ചു്‌, കുതിരപ്പുറത്തി 
രുന്നു”, സ്വയരാജ്യം കൊണ്ടുവരുന്നു.” 
(പുറം 28-29) 

സത്യം പറയുന്ന അനീതിയെ എതിര്‍ 
ക്കുന്ന ഈ കങ്കറും കുഞ്ഞിക്കേളപ്ഛക്കുറുപ്പി 
നെറ ആയാക്കാരാല്‍ കൊല്ലപ്പെടുകയാ 
ണു്‌. അയാഠം ഗൃഹയിലേക്കു പോയെന്നു 
പ്രചരിപ്പിക്കപ്പെടന്നു. പക്ഷേ, സ്വാത 
ത്രയയമര സേനാനിയായ ഇയാരം അ 
ധികാരമുള്ള ഒരു കോണ്‍ഗ്രസ്‌ നേതാ 
വോ ഒരു കമ്മ്യൂണിസ്റ്റുപ്രവത്തകനോ 
ആയി മാറേണ്ടതല്പേ എന്നു സംശയം 


565 


തോന്നാം. എങ്കില്‍ കങ്കറും മൂടാടിയിലെ 
നായരും (കേളപ്പന്‍) കഥയില്‍ പറയം 
പോലെ അധികാരം കൊതിക്കാതെ 
ജീവിച്ചവരാണെന്ന സത്യം നാം ഓര്‍ 
ക്കേണ്ടിയിരിക്കുന്നു; ആ സത്യത്തെ 
കലാത്മകസത്യമാക്കണമെന്ന ' കാര്യം 
കഥാകൃത്തും. 


ഗുഹയിലേക്കു പോയ കുങ്കര്‍ക്കു തിരി 
ചുവരാമല്ലോ! അങ്ങനെ മറെറാരു കങ്കര്‍ 
വരുന്നു. പഴയ കുങ്കറുടെ വീട്ടില്‍ത്തന്നെ 
പാര്‍ക്കുന്നു; അയാരം ചെയ്ത ജോലി 
കഠം ചെയ്യുന്നു. സത്യം പറയമ്പോരം 
ഇയാളടെ തലപൊട്ടിത്തെറിക്കുന്നില്ല; 
സഹായത്തിനു വേറെ ചെറുപ്പക്കാരു 
മുണ്ടു“! അവര്‍ കുറുപ്പിനെയും മററും തൊ 
ലിയരിക്കുന്നു. നക്‌സലൈററുകളെ 
പ്രതിനിധാനം ചെയ്യന്ന ഈ ചെപ്പു 
ക്കാര്‍ സത്യം പറഞ്ഞും യുദ്ധംവെട്ടിയും 
മുന്നേറുന്നതിന്‍െറ സൂചന നല്‍കിക്കൊ 
ണ്ടു കഥയവസാനിച്ചിക്കുന്നു. ഇതൊരു 
ശുഭാപ”തിവിശ്വാസമാണു'. നന്നു്‌. 
പക്ഷേ, ഇന്നും സത്യം “കൂശിക്കപ്പെടുക 
യല്ലേ? നക്‌സല്വിസത്തിലും അച്ചടക്ക 
ത്തിനുവേണ്ടി സത്യം കൊലചെയ്യ൭ 
ടുന്നില്ലേ? ലക്ഷ്യം മാര്‍ഗ്ഗത്തെ ശുദ്ധീക 
രിക്കുമെന്നു” സമ്മതിച്ചാല്‍ പിന്നെ, 
എന്തിനു സത്യമാര്‍ഗ്ഗം എന്ന ചോദ്യം 
പ്രസക്തമല്ലേ? 


തൃക്കോട്ടൂര്‍ പെരുമ നിരൂപണം ചെയ്ത 
പ്പോഠം ഖാദറിന്‍റെ ഭാഷയെ ഞാന്‍ 
പ്രശംസിക്കുകയുണ്ടായി. ഒരു പുതുമയെ 
ന്ന നിലയ്ക്ക്‌” അതൊരു ഹരമായിരുന്നു. 
പക്ഷേ, ഖാദര്‍ ആ ഭാഷതന്നെ ആവര്‍ 
ത്തിക്കുന്നതു” കാണുമ്പോഠം “ആവര്‍ത്ത 
നമരോചകം' എന്ന സത്യം അദ്ദേഹ 
ത്തെ ഓര്‍മ്മിപ്പിക്കാന്‍ തോന്നുന്നു. 
““പൊല്ലാത്തടിക്കും വല്ലാച്ചൊടിക്കും 
വിധി വയററത്തടിയെന്നാണു ചൊല്ലു”. 
കൈയിന്നും കാലിന്നും കരുത്തു”, കണ്ട 
വും കാരായ്യയും കൂറ്‌, കന്നും കലപ്പയും 
കൂട്ട” എങ്കില്‍ കാര്‍ണോപ്പാടിനു” കഞ്ഞി 
ക്കെന്തിനു” പുഴുക്ക്‌ എന്നാണു ചോദി 
ക്കാറു്‌.?? 


ഇതു്‌ കൃത്രിമത്വം വമിക്കുന്ന ഭാഷ 
യാണെന്നു പറയേണ്ടതില്ലല്ലോ. കഥ 
യെ ഈ ഭാഷയിലേക്കു ഖാദര്‍ വിവർ 
ത്തനം ചെയ്‌കയാണെന്നു തോന്നുന്നു! 
കഥയും അതിന്‍െറ ഭാഷയും ഒല്‍മിച്ചു്‌ 
ഒററ ജൈവവസ്തവായി രൂപപ്പെടണം. 
വിഷയം (കഥ) അതിന്‍െറ ഭാഷ്‌ കണ്ടെ 
ത്തൃകയാണു്‌. ഭാഷയ്തു വേണ്ടി ശ്ലേശിച്ചു 
എന്നു വരുന്നതു” വായനക്കാരനെയും 
ക്ലേശിപ്പിക്കയേ ഉളള! ഈ നിര്‍ദ്ദേശം 
നല്ല അത്ഥത്തില്‍ ഖാദര്‍ മനസ്സിലാക്കു 
മെന്നു” ഞാനാശിക്കുന്നു. nl 


_.ഡോ. ജോര്‍ജ്‌ ഇതമ്പയം 








എം. ൭ 


വേണ്ടിടത്തോളം പണമില്ലേ? ദാരി 
ദം ജനിപ്പിക്കുന്ന ആ ദുഃഖം സഹി 
ക്കാം. നിങ്ങഠം സ്നേഹിക്കുന്നവര്‍ നിങ്ങ 
ളെ ശത്രുവായി കരുതുന്നോ? അതും 
സഹിക്കാം. നിങ്ങളടെ ആഗ്രഹത്തിനും 
സങ്കല്ലത്തിനും വിപരീതമായി സന്താ 
നങ്ങഠം പ്രവര്‍ത്തിക്കുന്നുവോ? അതും 
സഹിക്കാവുന്നതേയുള്ള . എന്നാല്‍ വീട്ടി 
ലൊരു സന്മാര്‍ഗ്ഗവാദിയുണ്ടെങ്കില്‍ ഒരു 
വിധത്തിലും സഹിക്കാനാവുകയില്ല. 
അയാഠം വൈകുന്നേരം ആപ്പീസില്‍ 
നിന്നു” ഭവനത്തിലെത്തുന്നു. മുററത്തു* 
ആരോ കീറിയിട്ട രണ്ടു കടലാസ്സതുണ്ട 
കഠം കിടക്കുന്നതു കാണുന്നു. ഭാര്യയെ 
' വിളിച്ചു” ഒരു ഉപദേശം: *'മുററമിങ്ങനെ 
വൃത്തികേടായി ഇടരുതെന്നു” നിന്നോടു” 
എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്‌??? ഭാരൃ 
മിണ്ടാതെ, നിലക്കുന്നതു കണ്ടുകൊണ്ടു? 
അയാഠം അകത്തേക്കു കയറുന്നു. അഞ്ചു 
വയസ്സായ കുഞ്ഞു” കട്ടിലില്‍ കിടന്നു” 
ഉറങ്ുകയാണ്‌. “കൊച്ചിനെ സന്ധ്യ 
ജു്‌ ഉറക്കരുതെന്നു” ഞാന്‍ പലപ്പോഴും 
പറഞ്ഞിട്ടില്ലേ??? എന്ന ചോദ്യമെറി 
യുന്നു അയാഠം. കുഞ്ഞിനെ തട്ടിയണര്‍ 
ത്തി “മോളേ സന്ധ്യജ്കു” ഉറങ്ങരുതു”?” 
എന്നു” ഉപദേശം. ഉറക്കത്തിനു ഭംഗം 
വന്നതുകൊണ്ടു” കൊച്ചു” തൊണ്ടകീറുന്ന 
തിനിടയിൽ ഭാരൃപറയന്നു: ' “പൈപ്പ്‌ 
നന്നാക്കാന്‍ ആളവന്നിരുന്നു. ടാപ്പു" മാ 
ററിയിട്ട, ആഞ്ചുരൂപ കൂലിവേണമെന്നു 
“പറഞ്ഞതുകൊണ്ടു ഞാനതു കൊടുത്തു. '? 
ഗൃഹനായക്നു ദേഷ്യം. ' നാലുരൂപ 
യേ കൊടുക്കാന്‍പാടള്ളായിരുന്നു.'' ഇ 
ങ്ങനെ മൊഴിഞ്ഞുകൊണ്ടു” അടുക്കളവ 
ശത്തേക്കകടക്കുമ്പോഠം ഒരു ലോട്ട മൂല; 
യില്‍ ഇരിക്കുന്നതു കാണുന്നു. ഉടനെ പ 
റയുന്നു: “ 'പാര്രങ്ങഠം ഇരിക്കേണ്ട സ്ഥാ 


നത്തേ ഇരിക്കാവു”? എന്നു നിന്നോടു” . 


എത്ര തവണപറഞ്ഞിട്ടണ്ട്‌?'* പിന്നീ 
ക്രാ കുതിചുകുളിപ്പുരയിലേക്കു” ഒരു പോ 
ക്കാണു”. ഭാര്യയെ മാത്രല്ല പ്രായഭേദം 
നോക്കാതെ എല്ലാവരെയും അയാം 
ഉപദേശിക്കും. അച്ഛനെ, അമ്മയെ, അ 


ഷ്‌ണന്‍ നായര്‍ 


സാഹിത്യ വ്രാരഹഫധമും 


പ്പുപ്പനെ, അമ്മുമ്മയെ എന്നുവേണ്ട 
കണ്ണില്‍പ്പെടുന്ന “സകലമാന*”ആളകളെ 
യും ഉപദേശിക്കും. പക്ഷേ ഈ ഉപദേശ 
രതങ്ങളുടെ തിളക്കം തന്നില്‍പതിയണ 
മെന്നില്ല അയാടാക്കു”. ആപ്പീസിലെ 
സുന്ദരിയായ ക്‌ളാര്‍ക്കിനെ വിചാരി 
ചൂകൊണ്ട മുന്‍വശത്തു” ഇരിക്കും. മദ്യപ 
നായ കൂട്ടുകാരന്‍ വന്നുവിളിച്ചുകൊണ്ടു 
പോകുന്നതുവരെ ആ ഇരിപ്പായിരിക്കും . 
ബാറിലിരുന്ന്‌ ആവോളം മദ്യംചെലു 


ത്തിക്കഴിയുമ്പോടം സുഹൃത്തിനോടും ഉപ. 


ദേശം നടത്തിയേക്കും. “*“അളിയാ ഇത്ത 

റമാത്രം കഴിക്കരുതു*.'? 
ആവര്‍ത്തിക്കട്ടെ. ഇത്തരത്തിലള്ള 

സന്മാര്‍ഗ്ഗ ശാസ്്രോപദേശകരാണു നമ്മു 


ക്ഷമയോടുകൂടി പല്ല 
വേദന സഹിക്കുന്ന 
ഒരു തത്ത്വചിന്തക 
നും ഉണ്ടായിട്ടില്ല എ ' 
ന്നു പറഞ്ഞതു്‌ ഷെ 
യ്‌കസ്‌പിയറാ 


ണു്‌, പല്ലവേദനയെ 
ക്കാള്‍ വലിയ വേദ 


നയാണു്‌ വിമര്‍ശ 
നം ഉളവാക്കുന്നതു“. 
- അതു കവികളും മററു 
സാഹിത്യ കാരന്മാ 
രും ക്ഷമിച്ചെ ന്നു.വ 
രും. എന്നാല്‍, അവ 
രുടെ ആരാധകര്‍ 
ക്ഷമിക്കില്ലം 









ടെ ജീവിതം തകര്‍ക്കുന്നതു”. അതുകൊ: 
ണ്ട” ചങ്ങാതികളേ! ഒരു മോറലിസ്റ്റ 
നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കില്‍ ഓടി രക്ഷ 
പ്പെട. സഹോദരികളേ! കുടികഴിഞ്ഞെ 
ത്തുന്ന ഭര്‍ത്താവു്‌ കഴുത്തിനു ഞെക്കി 
ക്കൊല്ലാന്‍ ഭാവിക്കുകയാണെങ്കില്‍ സ 
ഹിക്കു, ക്ഷമിക്കു. എന്നാല്‍ അയാരം 
ഉപദേശിക്കാന്‍  തുടങ്ങുകയാണെങ്കില്‍ 
വിവാഹമോചനം നേടാന്‍ പ്രയത്തിക്കു. 

സാഹിത്യത്തെസ്സംബന്ധിച്ചും ഇതാ 
ണു ശരി. സങ്കീര്‍ണ്ണുതകഠം നിറഞ്ഞതാ 
ണു ജീവിതം. ആ സങ്കീര്‍ണ്ണതകളെ 
ചിത്രീകരിക്കാതെ അവയെ ന്യനീകൃത 
മാക്കിക്കൊണ്ടു വന്നു” ഒരു ഉപദേശമാ 
ക്കി മാററുമ്പോഠം സാഹിതൃത്തിന്‍െറ 
ശക്തിയും സൌന്ദര്യവും നശിക്കുന്നു. മാത്ര 
മല്ല. ആ സാഹിത്യം അയഥാര്‍ത്ഥമാ 
യി മാറുകയും ചെയ്യുന്നു. ഉപദേശം എ 
പ്പോഴും ആശയമായിരിക്കും. ആശയം 
അനുഭവമല്ല, അനുഭവത്തിന്‍െറ ആവി 
ഷ്‌കാരമല്ലാത്ത രചന സാഹിത്യമേ 
യല്ല. 


ഒരു ശ്ലോകം 


““ലോകത്തില്‍ പുങ്കയിലുകരംക്കെന്ന 
പോലെ പൂങ്കോഴികറഠാംക്കും സ്ഥാനമുണ്ടെ 
ന്നു”. ഒരു മഹാകവി പാടിയിട്ടുണ്ടുഃ 
എന്നു” സിദ്ധാത്ഥന്‍ മനോരാജ്യം വാരി 
കയില്‍. മഹാകവി പാടിയതു? അങ്ങ 
നെതന്നെയോ എന്നെനിക്കു സംശയം. 
ശോകം എടത്തെഴുതാം. 

**ശങ്കാപേതമദിക്കുമത്ഥരുചിയെങ്ങെ 

ങ്ങാ വെറും ശബ്‌ദമാ_ 
മങ്കോലക്കുരുവിന്‍െറയെണ്ണയിലെ- 
ഴന്നജ്ജാലകാരുഹലം? 
ഹങ്കാരത്തിലൊതുങ്ങുമോ പര 
ഗുണോല്‍കഷങ്ങടം? ഉണ്ടൂഴിയില്‍, 
പൂങ്കോഴിപ്രകരത്തിനും സ്ഥലമഹോ! 
പുംസ്റ്റോകിലങ്ങാഠംക്കുമേ. 3? 
**പുങ്കോഴിപ്രകരത്തിനു തീര്‍ച്ചയായും 
സ്ഥലമുണ്ട്‌; പുംസ്കരോകിലങ്ങരംക്കും 
സ്ഥലമണ്ടു*** എന്നാണു കവി പറഞ്ഞ . 
തു”. മറിച്ചാണു” അദ്ദേഹം പറയേണ്ടി 


കലാകരമുദി 46 









ദരുന്നതു”. കവി എഴുതിയ രീതിയ 
നുസരിച്ചു” പൂങ്കോഴികടക്കെ പ്രാധാന്യ 


വും പുസ്തോകിലങ്ങരംക്കു പ്രാധാന്യ 
മില്ലായ*മയും വന്നുപോയി. “ “നാട്ടില്‍ 
രാജാക്കന്മാര്‍ക്കു സ്ഥാനമുണ്ട്‌; ഭിക്ഷ 


ക്കാര്‍ക്കുമേ?? എന്നെഴുതിയാല്‍ ശരി. 
“നാട്ടില്‍ ഭിക്ഷക്കാര്‍ക്കു സ്ഥാനമുണ്ട്‌; 
രാജാക്കന്മാര്‍ക്കുമേ'" എന്നെഴുതിയാല്‍ 
ഭീക്ഷക്കാര്‍ക്കു ഉത്‌കൃഷ്യത വന്നുകൂടും . 


അതിരിക്കട്ടെ. ആ ശ്ലോകം തന്നെ 
അത്ര കേമമാണോ? രാജാവു” എവിടെ? 
തെണ്ടിയെവിടെ? എന്നു ചോദിക്കുന്ന 
തിനു പകരം “'സ്വര്‍ണ്ണസിംഹാസന 
ത്തില്‍ ഉപവിഷ്ടനായി സുന്ദരാംഗിക 
ളാല്‍ വെഞ്ചാമരം കൊണ്ടു വീശപ്പെടു” 
മന്ദസ്മിതാര്‍ദ്രനായി വാണരുളുന്ന രാജ 
ശ്രേഷനെവിടെ?; കീറിപ്പറിഞ്ഞതും 
ദുര്‍ഗ്ഗന്ധം വമിക്കുന്നതും ആയ വസ്ര്രമട 
ത്തു”, പിച്ചച്ചട്ടിയേന്തി, ലാലാജലമൊ 
ലിപ്പിചു”, ഈച്ചകളാല്‍ പരിസേവിത 
നായി വേച്ചുവേച്ചു നടക്കുന്ന തെണ്ടി 
_യെവിടെ??? എന്നു ചോദിച്ചാല്‍ ശക്തി 
യാകെ ചോര്‍ന്നുപോയില്ലേ? രാജാവി 
നും തെണ്ടിക്കും. നല്‌കുന്ന വിശേഷണ 
ങ്ങളാണു” ശക്തിരാഹിത്യത്തിനു കാരണ 
മായിത്തീരുന്നതു”. അതിനാല്‍ അത്ഥ 
മെവിടെ? ശബ്‌ദമെവിടെ? എന്നുവേ 
ണം കവി ചോദിക്കേണ്ടിയിരുന്നതു”. 
കവിയുടെ ആരാധകരോട്‌ എനിക്കു 
നാപ്പുചോടിക്കേണ്ടതില്ല. ഞാനും അദ്ദേ 
ഹത്തിന്‍െറ ആരാധകന്‍ തന്നെ. 


bd + bd 


ക്ഷമയോടുകൂടി പല്ലുവേദന സഹി 
ക്കുന്ന ഒരു തത്ത്വചിന്തകനും ഉണ്ടായി 
ട്ടില്ല എന്നു പറഞ്ഞതു” ഷെയ*ക്‌സ്‌പി 
യറാണു”. പല്ലവേദനയെക്കാരം വലിയ 
വേദനയാണു” വിമര്‍ശനം ഉളവാക്കുന്ന 
തു”. അതു കവികളും മററു സാഹിത്യ 
കാരന്മാരും ക്ഷമിച്ചെന്നുവരും. എന്നാല്‍ 
അവരുടെ ആരാധകര്‍ ക്ഷമിക്കില്ല. 
സാഹിത്യകാരന്മാര്‍ ക്ഷമിക്കുന്നതിനു 
ഹേതുവുണ്ട്‌. തന്‍െറ രചനയില്‍ സാ 
ഹിത്ൃകാരന്‍ എപ്പോഴും അസംതൃപ്പനനാ 
യിരിക്കും. അയാളതു തിരുത്തിക്കൊ 
ണ്ടിരിക്കും. തിരുത്താതിരിക്കാന്‍ വേ 
ണ്ടിയാണു* അതു അച്ചടിപ്പിക്കുന്നതു” 
എന്നുവരെ ഒരെഴുത്തുകാരന്‍ പറഞ്ഞി 
ണ്ടു. 


പ്രകടനാത്‌മകത 


എറണാകുളത്തു ജവാഹര്‍ലാല്‍ നെ 
ഹ്‌ര്‍വിന്‍െറ പ്രഭാഷണം. ഉണ്ടായിരുന്നു 
ഒരുദിവസം വൈകുന്നേരം. ഏതാണ്ടു 
ഒരു ലക്ഷമാളകരം അദ്ദേഹത്തിന്‍െറ വാ 
ക്കുകരം കേഠംക്കാന്‍ വന്നുകൂടി. അടുത്ത 
ദിവസം ആ പ്രഭാഷണത്തെ വിമശിച്ചു 
കൊണ്ടു” ഒരു നേതാവു” പ്രസംഗിക്കുന്ന 
തു” ഞാന്‍ കേട്ട: വിശദാംശങ്ങരം ഓര്‍മ്മ 
യില്‍നിന്നു” ഓടിപ്പോയിരിക്കുന്നു. എ 
ങ്കിലും അതു” ഏതാണ്ടിങ്ങനെ :—*“ഇന്ന 
ലെ ഇവിടെ നെഹ്‌റു പ്രസംഗിച്ച 
പ്പോഠം ഒരു ലക്ഷത്തില്‍പ്പരമാളുകഠം ഉ 
ണ്ടായിരുന്നുവെന്നു” ആരോ പറയുകയു 
ണ്ടായി. ശരിയാവാം. ആ ഒരുലക്ഷ 


കലാകരമുദി 47 


വ 
ULYSSES 








ജെയിംസ്‌ ജൊയിസ്‌ 


ത്തില്‍ ഇരുപത്തയ്യായിരംപേര്‍ നെഹ്‌റു 
വിന്‍െറ സരന്ദര്യം കാണാന്‍ വന്നെത്തി 
യ പെണ്ണുങ്ങളായിരുന്നു. ശേഷമള്ളവ 
രില്‍ ഇരുപത്തയ്യായിരം പേര്‍ സിവി 
ലിയൻ വേഷത്തില്‍ ആളുകളുടെ കൂട്ട 
ത്തില്‍ കയറിയിരുന്ന പൊലീസുകാരാ 
യിരുന്നു. പിന്നീടുള്ള അമ്പതിനായിരം 
പേരില്‍ ഇരുപത്തയ്യായിരം പേര്‍ യൂണി 
ഫോം ധരിച്ച പൊലീസുകാരായിരുന്നു. 
ശേഷിച്ച ഇരുപത്തയ്യായിരമാളകരം നെ 
ഹ്‌റുവിന്‍െറ പാര്‍ട്ടിയില്‍ത്തന്നെ ഉരം 
പ്പെട്ട ഭകാണ്‍ഗ്രസ്സുകാരും. ഇങ്ങനെ 
യുള്ള സദസ്സിനു? ജനതയുടെ പ്രാതിനി 
ധ്യസ്വാഭാവമുണ്ടോ? അതിനാല്‍ നെ 
ഹ്‌റുവിന്‍െറ പ്രസംഗം ആരും കേട്ടില്ല 
എന്നുതന്നെപറയാം . എന്നാല്‍ എന്‍െറ 
മുന്‍പിലുള്ള ഈ മനുഷ്യമഹാസമുദ്രം... 
[ആകെ അഞ്ഞുറാളുകളേ അവിടെ 
കൂടിയിരുന്നുള്ള--ലേഖകന്‍ ] നെഹ്‌റുവി 
നെ തരംതാഴ്‌ത്തിക്കാണിക്കാനുള്ള ഈ 
അടവു അത്യക്തിയാണോ? അതോ 
ഇംഗ്‌ളീഷില്‍ ലൈററററീസ്‌ (litotes) 
എന്നുപറയുന്ന ന്യൂനോക്തിയോ? 


[ലൈററററീസിന്‍െറ വിപരീതപദം 
ഹൈപര്‍ബലീ (hyperbole)] എന്തുമാ 
കട്ടെ. ഇതു” കരുതിക്കൂട്ടിയുള്ള അസത്യ 
ഭാഷണമാണു”. സാഹിത്യത്തില്‍ അതൃ 
ക്തിയം (സ്വൂലീകരണവും) ന്യൂനോ 
ക്തിയം കാണാം. വികാരത്തെ വികാര 
ചാ പ ല്യ ത്തോളമെത്തിക്കുനമ്പോഴാണു” 
അവിടെ സ്ഥൂലീകരണമുണ്ടാകുന്നതു”. 
ഉദാഹരണം രമാമേനോന്‍ കങ്കുമംവാരി 
കയ്യിലെഴുതിയ “' ദേവകിയുടെ മകന്‍” 
എന്ന കഥ തന്നെ. സന്താനഭാഗ്യമി 
ല്ലാത്ത ഒരു സ്ത്രീക്ക്‌ ഒരനാഥബാലനെ 
വീട്ടില്‍ കൊണ്ടുപോയി വളര്‍ത്തണം. 
കൂട്ടികഠം ബലൂണ്‍ ഈതിവീര്‍പ്പിക്കുന്നതു 
പോലെ കഥയെഴുത്തുകാരി ഇതിവ്വത്ത 
ത്തെ വാവദൂകതകൊണ്ടു്‌ പെരുപ്പിക്കു 
ന്നു. ബലൂണ്‍ വീര്‍പ്പിക്കുമ്പോഠം നമുക്കു 
അസ്വസ്ഥത; പൊട്ടിപ്പോകുമോ എന്ന 
പേടി. അതിനു സദൃശമായ അസ്വസ്ഥ 
തയും ഭയവും സ്ഥൂലീകരിക്കപ്പെടുന്ന 
ഈ കഥ ഉളവാക്കുന്നു. ഒരു വികാരം 


ഈ ശതാബഃദത്തിലെ സാഹി 
തൃത്തിനു” പരിവര്‍ത്തനം വരു 
le 
നോവല്‍ (ജെയിംസ്‌ ജോയി 
സിന്‍റതു്‌) 1922 ഫെബ്‌റുവ 
രിയിലാണു” പ്രസാധനം ചെ 
യ്തു”. അന്നു” അതിലുണ്ടായി 


ത്തിയ “യൂലിസസ്‌* 


രുന്ന തെററുകഠം ഗ്രന്ഥകാരനെ 
വേദനിപ്പിച്ചു. കുററം പരിപുണ്ണ 
മായം അച്ചടിച്ചവരുടേതായി 
രുന്നില്ല. 


ആവിഷ്‌കരിക്കുന്ന എഴുത്തുകാരന്‍ ആ 


.വികാരം ആദ്യമായി സ്വയമനുഭവിക്ക 


ണം. എന്നിട്ടവേണം വാക്കുകളിലൂടെ 
അതു പകര്‍ത്താന്‍. വികാരരഹിതമായ 
മനസ്സ” തനിയെ വികാരത്തിന്‍െറ്‌ കൊ 
ടൂമുടിയിലേക്കു കുതിക്കാന്‍ ശ്രമിക്കു 
മ്പോഠം theatrical fabrication ഉണ്ടാ 
കും. ഈ “*പ്രകടനാത്മകമായ അസത്യാ 
ത്മകുത' 'യാണു”്‌ രമാമേനോന്‍െറ കഥ 
യുടെ മുദ്ര. 

സ്റ്രീല്‍പ്പാത്രത്തിന്‍െറ ഉറപ്പ്‌ കാണി 
ക്കാന്‍വേണ്ടി വില്പനക്കാരന്‍ അതു” കമി 
ഴ്‌ത്തിയിട്ട്‌ അതിന്‍െറ മുകളില്‍ കയറി 
നിന്നു” ചാടുന്നതു” വായനക്കാര്‍ കണ്ടി 
ട്ടില്ല? പേനയുടെ നിബ്ബിനു നല്ല ടെം 
പര്‍ ഉണ്ടെന്നു കാണിക്കാനായി വഴി 
വാണിഭക്കാരന്‍ അതു” തറയില്‍ ആഞ്ഞു 
കുത്താറില്ലേ? അങ്ങുനെ ഒരുത്തന്‍ കുത്തി 
യപ്പോരം നിബ്ബ്‌ മാത്രമല്ല പേനയും 
ഒടിഞ്ഞുപോയി. ഇടിക്കേണ്ടതില്ല, തറ 
യില്‍ കത്തേണ്ടതില്ല. ഒന്നു നോക്കി 
യാല്‍മതി രമാമേനോണ്‍ന്‍റ കഥ തകന്നു 


പോകും. 


യലലിസീസഴ_പൃതിയ 
പ്രസാധനം 


ഈ ശതാബ്‌ദത്തിലെ സാഹിത്യ 
ത്തിനു പരിവര്‍ത്തനം വരുത്തിയ “യ്ലലി 
സീസ്‌” എന്ന നോവല്‍ (ജെയിംസ്‌ 
ജൊയിസ്ിന്‍റതു”) 1922 ഫെബ്രുവ 
രിയിലാണു്‌ പ്രസാധനം ചെയ്‌തതു”. 
അന്നു്‌ അതിലുണ്ടായിരുന്ന തെൊറുകരം 
ഗ്രന്ഥകാരനെ വേദനിപ്പിച്ചു. കുററം 
പരിപൂര്‍ണ്ണമായും അച്ചടിച്ചവരുടേതാ 
യിരുന്നില്ല. ജൊയിസ്‌ ഗ്യാലിപ്രൂ 
ഫുകളടെ അരികുകളില്‍ ലക്ഷത്തോളം 
വാക്കുകരം കൂടുതലായി എഴുതിച്ചേര്‍ത്തു . 
അവ കൂടെ ചേര്‍ത്തു ഗ്രന്ഥം അച്ചടിച്ചു 
വന്നില്ല. ചേര്‍ത്തിടത്തോളം തെററുക 
മായിരുന്നു. അതുകൊണ്ടു്‌ ജൊയിസ്‌ 
ഉദ്ദേശിച്ച രീതിയിലുള്ള നോവലല്ല 
ബഹുജനത്തിനു്‌ വായിക്കാനിടവന്ന 
തു്‌. ഈ സത്യം മനസ്റ്റിലാക്കിയ പ്രൊ 
ഫസര്‍ ഗേബ്‌ലര്‍ (മ്ൃനിക്ക്‌ സര്‍വക 





ലാശാലയിലെ പ്രൊഫസര്‍) അന 
വധി രേഖകടം പരിശോധിച്ചും കമ്പ 
ട്ടറിന്‍െറ സഹായം അവലംബിച്ചും ഒരു 
പുതിയ പ്രസാധനം 1984-ല്‍ ലോക 
ത്തിനു നലകി. ആ പുസ്തകത്തിന്‍െറ 
വില 2400 രൂപയാണ്‌. അതിനെക്കു 
റിച്ചു” അറിവു കിട്ടിയപ്പോഠം “യൂലിസീ 
സി'രെറ നൂതന പ്രസാധനം വായിക്കാ 
തെതന്നെ എനിക്ക്‌ ഈ ലോകം വിട്ട 
പോകേണ്ടതായി വരുമെന്നുതോന്നി. 
പക്ഷേ ഭാഗ്യംകൊണ്ട്‌ പെജഗ്വിന്‍ 
ബുക്ക്‌സ്‌ അതു” ഈ വര്‍ഷം പ്രസിദ്ധ 
പ്പെടുത്തിയിരിക്കുന്നു. (വില 141 രൂപ) 
ഗ്രന്ഥം എന്‍െറ കൈയില്‍ കിട്ടിയതേ 
യുള്ള. വായിച്ചില്ല. ജൊയിസിന്‍െറ 
ജീവചരിത്രം മനോഹരമായി രചിച്ച 
റിച്ചേഡ” എല്‍മാന്‍ എഴുതിയ അവതാ 
രിക മാത്രമേ ഞാന്‍ വായിച്ചുള്ള. ഈ 
പ്രസാധനം എത്രമാത്രം പ്രാധാനയമാര്‍ 
ജ്ജിച്ചതാണെന്നു ഗ്രഹിക്കാന്‍വേണ്ടി 
ഒന്നോ രണ്ടോ. മാററങ്ങഠം മാത്രം എടു 
ത്തുകാണിക്കാം. അമ്മയുടെ മരണ 
ത്താല്‍ “അനുധാവനം? ' ചെയ്യപ്പെട്ടു” 
സ്റീഫന്‍ ഡബ്ളിന്‍ നഗരത്തിലൂടെ അ 
ലഞ്ഞുതിരിയയകയാണു്‌. രാത്രിയേറെ 
ച്ചെന്നപ്പോഠം മദ്യപിച്ചു” ഉന്മത്തനായ 
സ്റ്‌്‌ഫന്‍ അമ്മയുടെ പ്രേതം കാണുന്നു. 
“അമ്മേ, അമ്മയ്തുറിയാമെങ്കില്‍ ആ 
വാക്കു” എന്നോടു പറയൂ. എല്ലാവര്‍ക്കും 
അറിയാവുന്ന ആ വാക്കു”. '' അമ്മ അതു 
പറയുന്നില്ല. ജൊയിസ്‌ എഴുതിയതും 
*യൂലിസീസി"ന്‍െറ എല്ലാ പ്രസാധന 
ങ്ങളിലും വിട്ടുപോയതുമായ ആ പദം 
“സ്നേഹം? എന്നതാണു്‌. ഈ വാക്കു 
നമുക്കു ലഭിച്ചതോടെ നോവലിന്‍െറ 
അര്‍ത്ഥമാകെ ഒരു പുതിയ കാഴ്‌ചപ്പാ 
രില്‍ വന്നു വീഴുന്നു. ജൊയിസിന്‍െറ 
കൃതിയുടെ സ്വഭാവം മനസ്സിലാക്കാന്‍ 
അതു സഹായിക്കുന്നു. കൈയെഴുത്തു 
പ്രതിയിലുള്ളതും-അച്ചടിച്ചുപ്പോരം വിട്ട 
പോയതുമായ വാക്യം ഇതാണ്‌: ൦ 


you know what you are talking 
about? Love. yes, Word known 
to all men...... ? പഴയ പ്രസാധനങ്ങ 


ളില്‍ “Ask them a question they ask 
you another. Good idea if you're 
3൩ 2. 27%" ഇതിനൊരര്‍ത്ഥവുമില്ല. 
ഈ പുതിയ പ്രസാധനത്തില്‍ ഇങ്ങനെ: 
Ask them a question they ask you 
another. Good idea 
ഡം. Gain time. But then you’re 
in a cart. ഗ്ലേബ്‌ലര്‍ മററു രണ്ടു പണ്ഡി 
. തന്മാരുടെ സഹായത്തോടെ തയ്യാറാ 
ക്കിയ ഈ, “സിനോപ്‌ററിക” എഡി 


ഷ'നായീരിക്കും ഇനി എല്ലാവരും വാ 
യിക്കുക. 
* * * 
ഒരു പടിഞ്ഞാറന്‍ നേരമ്പോക്കു”. 


കപ്പല്‍യാത്ര ചെയ്യുകയായിരുന്നു ഭര്‍ത്താ 
വും 'ഭാരൃയും. -ഭര്‍ത്താവു പറഞ്ഞു: 
* “ഞാന്‍ ഡിന്നര്‍ മൂമില്‍പ്പോയി ആഹാ 
രം കഴിക്കുകയാണു”. നിനക്കുള്ളതു” 
പയ്യന്‍റെ കൈയില്‍ ഇങ്ങോട്ട കൊടുത്ത 
യയ്‌ക്കാം.?? ഭാര്യ മറുപടി നല്‌കി: 
“അവന്‍െറ കൈയില്‍ കൊട്ുത്തയയ്കകു. 


if you’ re. 


പക്ഷേ, അതു” ഇങ്ങോട്ടു കൊണ്ടുവരേ 
ണ്ടതില്ല. അവന്‍ ഡെക്കില്‍ നിന്നു 
കൊണ്ടു കടലിലേക്ക്‌ എറിഞ്ഞാല്‍ 
മതി. "" [ഞാന്‍ വിചാരിച്ചിരുന്നു നമ്മു 
ടെ തീവണ്ടികളില്‍ മാത്രമാണ്‌ ദൂരെ 
എറിഞ്ഞുകളയേണ്ട ഭക്ഷണം കിട്ടുന്ന 
തെന്നു”. അല്ല പടിഞ്ഞാറന്‍ദേശത്തും 
ഇങ്ങനെതന്നെ] നമ്മുടെ പ്രസാധകര്‍ 
ധാരാളം പുസ്തകങ്ങാും അച്ചടിക്കട്ടെ. 
അവരുടെ ബുള്ളററിനുകളില്‍ അവയെ 
ക്കുറിച്ചു കേമമായി എഴുതട്ടെ. വേണ 
മെങ്കില്‍ അവരുടെ പുസ്തകക്കടകളില്‍ 
അവ നിരത്തിവയ്്കുട്ടെ. ഓരോ മാസ 
ത്തിലും ഒരു നല്ല. ദിവസംനോക്കി അവ 
യെ റോഡിലിരിക്കുന്ന കുപ്പത്തൊട്ടി 
യില്‍ എറിഞ്ഞാല്‍ മതി. 


വായിക്കേണ്ട ഒരു 


റിപോര്‍ട്ട്‌” 


ഈ ആഴ്ചത്തെ റൈറം വാരികയില്‍ 
സിക്ക*ഭീകരര്‍ ഹിന്ദുക്കളെ എങ്ങനെ 
ഹിംസിക്കുന്നു എന്നതിനെക്കുറിച്ചു” ഒരു 
ലേഖനമുണ്ട്‌. വായിച്ചിരിക്കേണ്ട പ്ര 
ബന്ധമാണതു”. ഈ വര്‍ഷത്തില്‍മാത്രം 
നാനൂറുപേര്‍ വധിക്കപ്പെട്ട എന്നാണു്‌ 
പൊലീസിന്‍െറ കണക്കു്‌. ജനങ്ങാം 
യാത്രചെയ്യാന്‍ പേടിക്കുന്നു. റോഡുകഠം 
വിജനങ്ങാം. ബസ്സകളില്‍നിന്നു യാത്ര 
ക്കാരെ പിടിച്ചിറക്കി ഭീകരര്‍ വെടി 
വച്ചുകൊല്ലുന്നു. വയലുകളില്‍ ജോലി 
ചെയ്യുന്ന കൃഷിക്കാരെയും ഓഫീസില്‍ 
പോകുന്ന ജോലിക്കാരെയും യഥാക്രമം 
വയലുകളിലും തെരുവുകളിലും വച്ചു്‌ 
കൊല്ലുകയാണു” അവര്‍. കളിച്ചുനിളൂന്ന 
കുഞ്ഞുങ്ങളെയും വധിക്കുന്നു. മരുന്നു തീ 
നുപോയെങ്കിലും വെളിയില്‍പ്പോയി 
അതു വാങ്ങിക്കൊണ്ടുവരാന്‍ ഒരു ഹിന്ദു 
ഡോക്ടര്‍ക്കു പേടി. അദ്ദേഹത്തിന്‍െറ 
മകനെ മററു യാത്രക്കാരോടൊപ്പം ബ 
സറ്റില്‍നിന്നു പിടിച്ചിറക്കി ഭീകരര്‍ 
വെടിവച്ചു കൊന്നു. ആളറിയാതിരി 
ക്കാന്‍വേണ്ടി ഹിന്ദൂക്കാം താടി വളര്‍ 
ത്തുന്നു. തലപ്പാവു കെട്ടുന്നു. ഭീകരന്മാര്‍ 
പേടിപ്പിക്കുന്നതു” ഒരേ മട്ടിലാണു”. സി 
ക്കുകാര്‍ക്കു തങ്ങളുടെ ജന്മഭൂമി സ്വന്തമാ 
യി വേണമെന്ന്‌ അവര്‍ പ്രസംഗിക്കു 
ന്നു. സ്ഥലംവിട്ടുപോകാ൯ അവര്‍ ഹി 
ന്ദുക്കളോടു ആവശ്യപ്പെടുന്നു. അതേ 
ആവശ്യം ചുവര്‍പ്പരസ്യങ്ങളായി പ്രത്യ 
ക്ഷങ്ങളാകുന്നു. കുറെ ദിവസം കഴിഞ്ഞു 
മൂന്നോ നാലോ ഭീകരര്‍ മോട്ടോര്‍സൈ 
ക്കിളിലോ സ്‌കൂട്ടറിലോ സഞ്ചരിച്ചു” 
തങ്ങളാലാവുംവിധം ഹിന്ദുക്കളെ വെ 
ട്രിവച്ചു കൊല്ലുന്നു, “ “എല്ലാവര്‍ക്കുമറി 
യാം കൊലപാതകികടം ആരാണെന്നു”. 
തദ്ദേശവാസികദംക്കരിയാം. പൊലീ 
സിനറിയാം. ആരും ഒന്നും ചെയ്യുന്നില്ല. 
പൊലീസിലെ എണ്‍പതു ശതമാനം 
സിക്കുകാരാണ്‌. . ഭീകരന്മാരുടെ വശ 
ത്താണത്രേ അവര്‍. (റൈറം. ജുലൈ 7). 

ഇതിന്‍െറ മറുപുറം ലെസ്റ്റര്‍ (Leices- 
2) കാരാഗൃഹത്തില്‍ കഴിയുന്ന മൂന്നു 
ഭികരന്മാരോടും സ്വതന്ത്രനായി കഴിയു 
ന്ന ഒരു ഭീകരനോടും പ്രീതിഷ്‌നന്ദി 
നടത്തിയ സംഭാഷണങ്ങളില്‍ ദര്‍ശി 


കാം. 






എല്ലാ റ്‌ സവും 
ക്കിനു' സിക്കുക കൊല്ലുന്നു എ 
ണു്‌ അവരുടെ പ്രസ്താവം. 
ആ വസ്മൃത പ്രകാശിച്ചിക്കുന്നില്ലത്രേ 
(ഇലസറ്‌ടേററഡ്‌ വീക്ക്‌ലി. ജുലൈ 
622) 


വടക്കുപടിഞ്ഞാറ്‌” സിയാ ഉറംഹക്ക* 
അമേരിക്ക നല്‌കുന്ന യുദ്ധോപകരണ 
ങ്ങഠം കാണിച്ചു” നമ്മളെ പേടിപ്പെട 
ത്തുന്നു. ഗൂര്‍ഖാ രാജ്യം സ്ഥാപിക്കാന്‍ 
ചിലര്‍ വടക്കുദേശത്തു ശ്രമിക്കുന്നു. തെ 
ക്കുകിഴക്കേ മൂലയില്‍ ജയവര്‍ദ്ധന 
എന്നൊരു കംസന്‍ തമിഴരെ ചുട്ടുകരി 
ക്കുന്നു. ഈ നൃശംസതയ്യടെ നടുവില്‍ 
പ്പെട്ട നമ്മുടെ പാര്‍ലമെന്‍ററി ഡെമോ 
ക്രസി ശ്വാസംമുട്ടി കൈകാലിട്ടടിക്കു 
ന്നു. ഈ സന്ദര്‍ഭത്തില്‍ മേഷയുദ്ധത്തില്‍ 
പ്പെട്ട കുറുനരിയെപ്പോലെ ചില ജംബു 
കങ്ങരം രക്തം നക്കിക്കുടിക്കുന്നു. ഏ 
തൊരു വ്യക്തിയെയും ഞെട്ടിപ്പിക്കുന്ന 
സംഭവങ്ങളും വസ്‌തുതകളുമാണിവ. 
കുഞ്ഞപ്പ പട്ടാന്നൂര്‍ ഇവകണ്ട്‌ ഞെട്ടിയ 
തില്‍ ഞാന്‍ അദ്‌ഭൂതപ്പെടുന്നില്ല. അദ്ദേ 

ഹം കലാകരമുദിയില്‍ എഴുതുന്നു :-— 

പൊരുളം വെളിപാടും അരുള- 

ാടകേളം 
വടവ്വക്ഷച്ചുവട്ടിലെ നള ihe 
മാത്രമാണിന്ന്‌. 

ചവിട്ടിക്കയറേണ്ട മലമടക്കുകഠം 
പലതുണ്ടു 

നീന്തിക്കടക്കേണ്ട കടലിടക്കുകരം 
പലതുണ്ട്‌ 
പൊരുതിനില്‌ക്കാന്‍ പടനിലങ്ങരം 
പക്ഷേ, [പലതുണ്ടു 

പൊരുതിപ്പിന്മാറാന്‍പോലും 


. പററാത്ത 
കടുത്ത ചാവേറിന്‍െറ കറുത്ത 


സംഘമിത്രാ!' [കാലമാണിതു”__ 
ഛന്ദസ്സില്‍ ഒതുങ്ങാത്ത കവിത എ 


കുഞ്ഞപ്പ പട്ടാന്നൂര്‍ 











കലാകരമുദി കട ി 


്‌ 


മ, 


മനുഷ്യരക്തം, 








രിഷ്യമില്ല. പക്ഷേ, 


.ഞ്ഞപ്പു പട്ടാനനൂരിന്‍െറ നന്മയാര്‍ന്ന 
ദയം ഏവര്‍ക്കുമുണ്ടായിരുന്നെങ്കില്‍ 
₹ എന്നെനിക്കു തോന്നി. 


കൊച്ചു വര്‍ത്തമാനം 





ഡോക്‌ടര്‍ രാധാകൃഷ്ണന്‍ കാലത്തു” 
പരുന്തിനെ കണ്ടതിനുശേഷമേ കാപ്പി 
കടിക്കമായിരുന്നുളളൂ, ഡോക്ടര്‍ രാജേന്ദ്ര 
പ്രസാദ്‌ ബ്രാഹ്മണന്‍െറ കാലുകഴുകി 
വെള്ളം കുടിക്കുമായിരുന്നു. കമ്മ്യൂണി 
സ്ററയി ഭാവിക്കുന്ന ഒരു സാഹിത്യ 
കാരന്‍ അമ്പലത്തില്‍ രഹസ്യമായി 
പോയി തൊഴാറുണ്ടു. മൊറാര്‍ജി ദേശാ 
യി സ്വന്തം മുത്രം കടിക്കുന്ന. വേഴ്ചയ്ക്കു 
ശേഷം, ഓടുന്ന തീവണ്ടിയുടെ അടി 
യില്‍ മലര്‍ന്നുകിടന്നാല്‍ ഗര്‍ഭം ധരി 
ക്കാമെന്നും കമിഴ്‌ന്നുകിടന്നാല്‍ ഗര്‍ഭം 
അലസിക്കാമെന്നും ഈജിപ്‌ററിലെ 

കരം വിശ്വസിക്കുന്നു. രാത്രി 
കട്ടിലില്‍നിന്നു മറിഞ്ഞു താഴെ 
വീഴുന്നവരില്‍ പുരുഷന്മാരാണധികം. 
അഗ്‌നിശലഭം തവളയുടെ വയററില്‍ 
ചെന്നാലും അതിന്‍െറ പ്രകാശം പുറ 
ത്തേക്കുപ്രസരിക്കും. പുരുഷന്മാരെ ആ 
കര്‍ഷ്ഷിച്ചു്‌ കിടപ്പറയിലേക്കുകൊണ്ടുവ 
ന്നിട്ട്‌ അവരുടെ കരണത്തടി കൊടുത്തു 
വിടുന്ന ഒരു സുന്ദരിയുണ്ടായിരുന്നു തി 
രുവനത്തപുരത്തു”. സുന്ദരി മരിച്ചുപോ 
യി. അടികിട്ടിയ പലരും ജീവിച്ചി 
രിക്കുന്നു. മതി. മററുള്ളവരെക്കുറിച്ചു 
കൂടുതലെഴുതിയാല്‍ ഇതിനെ ഗോസി 
പ്പ്‌കോളമെന്നു ചിലര്‍ വിളിക്കും. എ 
ന്നെപ്പുററി എഴുതിയാല്‍ “ഇയാളുടെ കാ 
ര്യം കേരംക്കാനാണോ ഞങ്ങരം വാരിക 
വാങ്ങുന്നതു?" എന്നു മററു ചിലര്‍ ചോ 
ദിക്കും. എങ്കിലും നമ്മെ വിസ്‌മയിപ്പി 
ക്കുന്ന വസ്തൃതകളാണിവ. വിസ്‌മയി 
പ്പിക്കുന്ന ഒന്നുകൂടെ പറയാം. പ്രഭാമേ 
നോന്‍െറ കൊച്ചു വര്‍ ത്തമാ നം--- 
സ്‌മോയംടോക്ക്‌ ചെറുകഥയായി 
വനിതാ മാസികയില്‍ വന്നിരക്കുന്നു; 
“മ്‌ ളാനതയുടെ തടവറ'' എന്ന പേ 
രില്‍. 


സൃക്ലങ്ങള്‍ 


ശൂരനാട്ടു കുഞ്ഞന൯പിള്ള സക്കാര്‍' 
സര്‍വ്വീസിലിരുന്ന. കാലത്തു്‌ എന്നോടു 
പറഞ്ഞതു”: “എന്‍റ ഓഫീസിലെ 
ഗോപാലകൃഷ്ണന്‌ പരാതി. 
ന്‍െറ “കൂര്‍ക്കംവലി” കേട്ട്‌ അയാഠം 
ക്കു്‌ ഉറങ്ങാന്‍ സാധിക്കുന്നില്ല പോലും. 
[പേരുകടംക്ക്‌* മാററം വരുത്തിയിരി 
ക്ടന്നു---ലേഖകന്‍] 








സ്ത്രീകളിരിക്കുന്ന പിറകുവശത്തേക്കു” 
കൂടുതല്‍ കൂടതല്‍ നീങ്ങുന്ന യാത്രക്കാര 
നോട്‌ സരസനായ കണ്ടക്‌ടര്‍: കൂടുതല്‍ 
പിറകോട്ട്‌” പോകരുതു”. കണ്ണാടി 
പൊട്ടി നിങ്ങാം റോഡില്‍ വീഴും. വേ 
- റൊരു സരസനായ കണ്ടക്‌ടര്‍ യാത്രക്കാ 
ട്‌ രോടു്‌: മുന്‍വശത്തേക്കു നീങ്ങിനില്യ 






കലാകരമുദി 49 


റയി ഒഴുകുന്നതു കണ്ടു” ദുഃഖിക്കുന്ന, 
( പ്പെടുന്നതും 


ജോര്‍ജ്ജി . 


ണം, ആ ഭാഗവും കിഴക്കേക്കോട്ടയില്‍ 
ചെല്ലും. [കിഴക്കേക്കോട്ട; ബസ്സു്‌- പുറ 
ചെന്നുനില്‍ക്കുന്നതുമായ 
സ്ഥലം. തിരുവനന്തപുരത്തു”. ] 


1൦ മാത്താണ്ഡം ബാങ്കിന്‍െറ മാനേജരാ 
വിരുന്ന ജോര്‍ജ്ജിനോട്‌” ഒരു ദിവസം 
ടെലിഫോണില്‍ ചോദിച്ചു: 


ന്‍െറ അക്കണ്ടില്‍ ബാലന്‍സ്‌ വല്ല 
മിനിററിനു ശേഷം 
മറുപടി: “ “ഉണ്ടല്ലോ, ഫൈവ്‌ ഹണ്‍ഡ്ര 
നയാപൈസ. '" ഇനി ഭാഗികമാ 








ജീവിതാവസ്ഥകാം--ശൈശ 
ക്രാമാരം, യാവനം. വാര്‍ദ്ധക്യം. 
സ്ത്രീയുടെ ജീവിതാവസ്ഥകരം: ശൈ 
ശവം കാമാരം, യാവനം, യാവനം, 
യാവനം | യവനം . 





പേരുപറയാന്‍ മടി. ആധ്യയാത്മികത്വ 
ത്തില്‍ അതിരുകടന്ന അഭിനിവേശവും 
സന്ന്യാസിമാരില്‍ എന്തെന്നില്ലാത്ത 
താത*പര്യവും ഉള്ള ഒരാഫീസ്‌ സുപ്ര 


- ണ്ടാണ്‌ കഥാനായകന്‍. പ്രിന്‍സിപ്പല്‍ 


എന്‍. ഗോപാലപിള്ളയെ കാണാന്‍ 
വന്ന ഒരു സന്ന്യാസിയെ കണ്ട മാത്ര 
യില്‍ സുപ്രണ്ട്‌ ചാടിയെഴുന്നേററു കൈ 
കൂപ്പിനിന്നു. കാഷായവസ്ത്രുക്കാരന്‍െറ 
മേല്‍മുണ്ട്‌ അയാളറിയാതെ ഈര്‍ന്നു 
താഴെ വീണു. സൂപ്രണ്ട്‌” ഭക്ത്യാദരപുര 
ജ്രം: അങ്ങയുടെ കാപീനം താഴെ 
വീണു. 


നാനാ വിഷയകം 


നിത്യജീവിത സതൃത്തിന്‍െറ രൂപം 
മാററി അതിനെ വായനക്കാരന്‍െറ 
അനുഭവമാക്കുന്നതി നെയാണ്‌” കലയെ 
“നുപറയുന്നതു”. ഭാര്യയുടെ ചാരിത്ര 
ത്തില്‍ സംശയം തോന്നിയ ഭര്‍ത്താവു്‌ 


അവളെ കൊല്ലന്നതു്‌ നിതൃജീവിത 
സത്യം. അതിനെ ഷേയ്‌ക്‌സ്‌പി 
യര്‍ രൂപം മാററി “ഒഥല്ലോ? ആക്കു 


ന്വോരം ആ നാടകം നമ്മുടെ ഒരനുഭവമാ 
യി മാറുന്നു. ഈ വിധത്തില്‍ അനുഭവ 


മായി മാറുന്നില്ല, കെ.എന്‍. നമ്പൂതിരി . 


ചന്ദ്രിക ആഴ്‌ചപ്പതിപ്പിലെഴുതിയ 
“ചെക്കി ണ്യാരുടെ ഭാഗ്യം തെളിയുന്നു”? 
എന്ന കഥ. തക്കാളിവിററു നടന്ന ഒരു 
ത്തന്‍ കുറേക്കാലം കഴിഞ്ഞു നാണി 
എന്നൊരുത്തിയെ ഭാര്യയായി സ്വീക 
രിക്കുന്നു. ഇക്കഥയില്‍ നിതൃജീവിത 
സംഭവത്തിലെ സത്യമോ അര്‍ത്ഥമോ 
ഇല്ല. കലയുടെ കാര്യം പറയാനുമില്ല. 
വല്ലാത്ത പീഡനമാണ്‌ ഇങ്ങനെയുള്ള 
കഥകാം നടത്തുന്നതു”. ചിത്രശലഭത്തെ 
ചില വികൃതിക്കുള്ടികം ഒററയടിക്കു 
കൊല്ലുന്നതുപോലെ കെ. എന്‍. നമ്പു 
തിരി കലാശലഭത്തെയും ഒററയടിക്കു 
നിഗ്രഹിക്കുന്നു. ആഴ്‌ചപ്പതിപ്പിനന്‍െറ 
ഏഴും എട്ടും പുറങ്ങാം നോക്കു. തകര്‍ന്നു 
കിടക്കുന്ന ചിത്രശലഭത്തെ കാണാം. 


ബോര്‍ഫെസിന്‍െറ ആദ്യകാല കഥ 
കളില്‍ ഒന്നാണു്‌ “മരണവും വടക്കു 
“നോക്കി യന്ത്രവും” എന്നതു”. ഒരു മത 


സമ്മേളനത്തില്‍ പങ്കുകൊള്ളാന്‍ വന്ന 
ഡോക്ടര്‍ യര്‍മോലിന്‍സ്‌കിയെ ആരോ 
കൊന്നു. അദ്ദേഹം മരിച്ചുകിടന്ന മുറി 
യില്‍ ലോയിന്‍റുൂട്ട', ടെവിറാനസ്‌ ഈ 
രണ്ടു ഡിററക്ടീവ*സ്‌ എത്തി. അവര്‍ 
യര്‍മോ ലിന്‍സ്‌കിയുടെ ടൈപ്പ”റൈ 
റററില്‍ ഇങ്ങനെയൊരു വാക്യം കണ്ടു. 
“*“പേരിന്‍െറ ആദ്യത്തെ അക്ഷരം ഉച്ച 
രിച്ചുകഴിഞ്ഞു.”” പിന്നെയും രണ്ടു കൊ 
ലപാതകങ്ങാംകൂടി നടന്നു. രണ്ടാമത്തെ 
കൊലപാതകം നടന്ന സ്ഥലത്തു” ““പേ 
രിഒന്‍റ രണ്ടാമത്തെ അക്ഷരം ഉച്ചരിച്ചു 
കഴിഞ്ഞു്‌” എന്നു” എഴുതിവച്ചിരുന്നു. 
മൂന്നാമത്തെ കൊലപാതകം നടന്നിട 
ത്തു” “പേരിന്‍െറ അവസാനത്തെ അ 
ക്ഷരം ഉച്ചുരിച്ചുകഴിഞ്ഞു?” എന്നും എഴു 
തിവച്ചിരുന്നു.. അവിടെ ഇട്ടിരുന്ന ഒരു 
പുസ്തകത്തിലെ “ജൂത ദിവസം അസ്തമ 
യത്തില്‍ തുടങ്ങുന്നു, അടുത്ത ദിവസം 
അസ്‌തമയത്തില്‍ അവസാനിക്കുന്നു :?? 
എന്ന വാകൃത്തിന്‍െറ.താഴെ വരയിട്ടി 
രുന്നു. അതില്‍നിന്നു നാലാമത്തെ കൊ 
ലപാതകം നാലാംതീയതി നടക്കുമെന്നു 
ലോയിന്‍റൂട്ട* തീരുമാനി വടക്കു 
നോക്കിയത്രത്തിന്‍െറ സഹായത്തോടെ 
ആ കൊലപാതകം നടക്കുന്ന സ്ഥലം 
ഡിററക്‌ടീവ' കണ്ടുപിടി അവിടെ 
യെത്തിയ ലോയിന്‍റൂട്ടിനെ ഷാര്‍ലഹ” 
എന്ന കൊലപാതകി കൊന്നു. ലോ 
യിന്‍റൂട്ട' ഷാര്‍ലഹിന്‍െറ സഹോദരനെ 
ജയിലിലാക്കിയതിനെറ പ്രതികാരമാ 
യിട്ടാണ്‌ ആ വധം അയാടം നടത്തിയ 
തു”. ഈ കഥ അന്തിമമായി ഒരുത്തരം 
പോലും നല്‍കുന്നി**ല്ലെന്നു മാതൃഭൂമി 
ആഴ്‌ചപ്പതിപ്പില്‍ ബോര്‍ഹെസിനെ 
ക്കുറിച്ചു” എഴുതിയ എം. പി പറയുന്നു. 
*സമ്പന്നത'യും സങ്കീര്‍ണ്ണതയും കൂടിയ 
തോതിലുള്ള ഈ കഥയെക്കുറിച്ചു”്‌ വിശ 
ദമായി എഴുതാന്‍ ഇവിടെ സ്ഥലമില്ല. 
യൃക്തികൊണ്ടു്‌ എല്ലാം തെളിയിക്കുന്ന 
ചെസ്റ്റര്‍ടണ്‍ കഥകളിലെ ഫാദര്‍ ബ്രാ 
ണിനെ വിമര്‍ശിക്കുകയാണ്‌ ബോര്‍ 
ഹെസ്‌. അങ്ങനെ യുക്തി വിശ്വസി 
ക്കാന്‍ കൊള്ളരുതാത്തതാണെന്നും വ്യ 
ക്തമാക്കുന്നു. 


മ നി + 


തിരുവനന്തപുരത്തെ ചാല ഇംഗീഷ്‌ 
ഹൈസ്‌കൂളിലാണ്‌ ഞാന്‍ പഠിച്ചതു”. 
അക്കാലത്തു്‌ സ്‌കൂളിന്‍െറ ചുററും വേ 
ശ്യാലയങ്ങാം ഉണ്ടായിരുന്നു. അതുകൊ. 
ണ്ടാവാം എന്‍െറ ഒരു സാറു” വേശ്യ 
യോടു ചേന്നാലുണ്ടാകുന്ന ആപത്തുകളെ 
ക്കുറിച്ചു ജാസ്റില്‍ വാതോരാതെ സം 
സാരിക്കുമായിരുന്നു. ഒരു ദിവസം ഞാന്‍ 
സ്‌കൂളിനടത്തുകൂടെ നടന്നപ്പോഠം സാറു 
തലയില്‍ തോര്‍ത്തിട്ടമറച്ചു കൊണ്ടു്‌ ഒരു 
വേശ്യാലയത്തില്‍ നിന്നിറങ്ങിവരുന്നതു 
കണ്ടു. എന്‍െറ ഒരു- സ്നേഹിതന്‍ സംസാ 
രിക്കുന്നതെല്ലാം 'കാന്‍റിനേയയം ക്ലോദ? 
ലവിസ്‌റേറാസിനെയും ദസ്മൈയൈ 
പായ്ക്കിയെയും കുറിച്ചു്‌. അദ്ദേഹം എഴുതു 
ന്നതെല്ലാം ഷൈങ്കിളിക്കഥകരം. 





അശാന്തിയും ഒരു 
ചരിത്രരചനയയം 
(20-ഠം പേജില്‍നിന്നു തുടര്‍ച്ച) 


ലൂടെ ഇടിമിന്നലുകംപോലെ ചിത 
രുന്നു. - 

ഇതു്‌ തൊഴിലാളികളടെ നഗരമാ 
ണ്‌. ബീഡിത്തൊഴിലാളികളടെയും 


നെയ്‌ത്തുതൊഴിലാളികളടെയം നഗ 
രം. എല്ലാ രാഷ്ട്രീയപ്പാര്‍ട്ടികരംക്കും ഈ 
രണ്ടുമണ്ഡലങ്ങാം, നേതാക്കന്മാരെ സം 
ഭാവന ചെയ്യുന്നു. നേതാക്കന്മാരുടെ ഒരു 
മഹാപാരമ്പര്യത്തിനു്‌* കണ്ണൂര്‍ക്കാരുടെ 
മനസ്സിന്‌” കടന്നുപോകേണ്ടതായുണ്ടു്‌ . 
വിഷ്‌ണഭാരതീയന്‍, എ. കെ. ജി, 
കെ. പി. ആര്‍, കെ. പി. ഗോപാ 
ലന്‍, എ. വി. കുഞ്ഞമ്പു, കാന്തലോട്ടു* 
കുഞ്ഞമ്പു, സുബ്രഹ്മണ്യഷേണായി, പി 
എം. കുഞ്ഞിരാമന്‍നമ്പ്യാര്‍, വശ്ശരീസ്‌... 
രാഷ'ക്രയത്തില്‍ എതെല്ലാം ഉരുഠം 


ചെറുത്തുനില്ലുന്നു. എ.കെ. ജി. ആശുപ 


ത്രി, പാപ്പിനിശ്ശേരി വിഷചികിത്സാ 
കേന്ദ്രം ,പറശ്ശിനിയിലെ സ്നേക്ക*പാക്കു* 
എന്നിവ പുതിയ ഒരു സംസാകാരത്തി 
ന്‍െറ മുഖമുദ്രയാണു*. ഗ്‌. 

രാഷട്രീയാഭിപ്രായ സംഘട്ടനങ്ങാം 
ക്കിടയില്‍ ഇന്നു്‌ നിസ്സഹായമായി 
പ്പോവുന്ന ആതുര കേയ്ര്രങ്ങരം കണ്ണരി 
ഒ൯റ ദുഃഖമായി മാറും. പാവം രോഗി 
കടം, പാവം പാമ്പുകരം. ഇവിടെ കമ്മ 
ണിസ്‌ററുകാര്‍ക്കം കോണ്‍ഗ്രസ്തക്കാര്‍ക്കു 
മുണ്ടു്‌” ബാങ്കുകരം. എ. കെ. ജീ. യൂടെ 
പുഞ്ചിരിക്കുന്ന ചിത്രവുമായി സഹക 
രണ കോഫിഹാസുകാം. ( 


ചോര തെറിച്ച ഗ്രാമങ്ങരം “ഇന്നും ഉറ 
ങ്ങിയിട്ടില്ല. കക്ഷികളും ബന്ധങ്ങളം 
ഭരണവുമായി കമ്മ്യൂണിസ്റ്റുകാര്‍ മുന്നോ 
ട്ടപോയി. കണ്ണുരിലെ വിപ്പവ ഗ്രാ 
മങ്ങഠം എല്ലാം കണ്ടുനിന്നു. എങ്കിലും 
ഇനിയും ഏതോ വിദ്പഡവീര്യം ഗ്രാമ 
ങ്ങളടെ സിരകളില്‍ ത്ൂസ്ധിക്കുന്നു . 


“തിരിച്ചറിയാന്‍ സമയമെടുത്തു. 


+ Sy 

ഷേധിക്കപ്പെട്ട കാലം. പ്രചരണമില്ല: 
ചുകപ്പടുത്ത തെയ്യങ്ങാം തെരുവിലിദ 
ങ്ങി ഉറഞ്ഞാടി. തെയ്യങ്ങളുടെ “കല്പന 
കരം” കമ്മൃണിസ്‌ററ്‌ മുദ്രാവാക്യ 
ങ്ങളായിരുന്നുവെന്ന്‌ പൊലീസുകാര്‍ 
തെ 
യുങ്ങാം വെറും ആരാധനാമൂര്‍ത്തികള 
ല. കേവല അനുഷ്‌ഠാന കലയ 


മല്ല. തെയ്യങ്ങഠം കണ്ണൂരിനന്‍െര രാഷ്ട്രീ 
യസാമൂഹിക പ്രതിരൂപങ്ങളാണ്ട്‌. 
രകട്‌തചാമുണ്ടി, - കുണ്ടാറ ചാമുണ്ടി, 


മടയി ചാമുണ്ടി, തീചാമുണ്ടി...കമ്മ 
ണിസം മാര്‍ക്സിസം ,നക്ടലൈററുകാര്‍... ' 
കണ്ണൂരിനെറ്‌ പുതിയ ' തെയ്യങ്ങഠം. 


കണ്ണടര്‍ നഗരത്തിനു” വീതികൂടിയി 
രിക്കുന്നു. സ്റ്റേഡിയത്തിലെ ഷോപ്പി 


ങ്‌ കോംദെുക്ട്‌” വിപുലമായിരിക്കുന്നു. 
പഴയ കലക്‌ടറേററ്‌ പുതിയ സിവില്‍ 
സ്റ്റേഷനായി മാറിയിരിക്കുന്നു, നഗര 
വീഥികരംക്ക്‌ ആനച്ചന്തം കൈവരുന്നു. 





മരിച്ച കൈത്തറികരം 


പൊട്ടലാണ്‌* ഇവിടെ നടന്നതു”. കെ. 
പി. ആറിന്‍െറ മാററം. വര്‍ഗ്ഗീസിന്‍െറ 
-തിളജ്്തുല്‍, വിപ്പവത്തിന്‍െറ പുതിയ 
പുതിയ വഴികളെക്കുറിച്ചുള്ള അന്വേഷ 
ണങ്ങാം. നേതാവിന്‍െറ മഹാപ്രതീക 
മായി അതാ, ഒരു വശത്തു” എ. കെ.ജി. 


ഒരു വശത്തു” സായുധവിദപവകാരിയാ . 


യിരുന്ന വര്‍ഗ്ഗീസിന്‍െറ “മായാത്ത 
ചിത്രങ്ങഠം. രാഷ്‌*ട്രീയത്തിന്‍െറ സകല 
വഴികളം ഇതിലൂടെ കടന്നുപോയി. 
മുന്നോട്ടും പിറകോട്ടും പോകുന്ന ചരിത്ര 
ത്തിന്‌ കണ്ണൂര്‍ സാക്ഷ്യം വഹിക്കുന്നു. 


രാഷാട്രീയശക്തിയായി മാറിയ ബീ 
ഡിത്തൊഴിലാളികളെ രക്ഷിച്ച പണി 
ക്രുടെ കേരള ദിനേശ്‌ ബീഡിയുടെ 
കേന്ദ്രം ഈ നഗരമാണ്‌. സഹകരണ 
പ്രസ്ഥാനങ്ങളുടെ വിളഭൂമിയാണു” ഈ 
ഇവിടെ സംഘടിത തൊഴി 

ലാളി സ്വയം വ്യവസായം വളര്‍ത്തുന്നു. 
ബൂര്‍ഷ്വാസ്‌ദയാടുള്ള. മാതൃകാപരമായി 





എന്നിട്ടും ജീവിക്കുന്ന ബീഡിവ്യവസായം 


രിലെ തെയ്യങ്ങം ഇന്നു” പ്രസി 
ദ്ധമാണു്‌. രനദ്രതെയ്യങ്ങാം. വീരന്മാര്‍. 
ഭൂതപ്രേതാരാധന. വീരാരാധന, മുഗാ 
രാധന, തെയ്യങ്ങളുടെ നിറവും ചുകപ്പു 
ണു. മുഖത്തെഴുത്തിലും ചമയത്തിലും 
കിരീടത്തിലും ചുകപ്പു”. “ചുവന്ന പട്ട്‌, 
തെച്ചിപ്പക്കടം. കണ്ണരിമന്‍റ. ഈ അനു 
ഷ്‌ഠാനകലയ്തു* ദീര്‍ഘമായ ഒരു ചരിത്ര 
മുണ്ടു. തെയ്യം കെട്ടിയാടുന്ന അവണ്ണന്‍ 
ഒരു രാവിലെങ്കിലും സവര്‍ണ്ണനായി 
മാറുന്നു. വണ്ണാന്‍െറയും മലയ്ന്‍െറയും 
മുന്നുററാന്‍െറയും മുടിവച്ച തെയ്യക്കോല 
ങ്ങഠംക്കു മുന്നില്‍ ഓച്ഛാനിച്ചു നില്‍ക്കുന്ന 


സവര്‍ണ്ണന്‍. തമ്പുരാക്കന്മാര്‍ അന്നുമാത്രം 


അവര്‍ണ്ണനെ തൊഴുന്നു. . 

“ തൊള്ളായിരത്തിനാല്പത്തെട്ടിലെ ക 
മ്മ്ൃണിസ്റ്റ“കാലം. ഒളിവില്‍ കിടക്കല്‍. 
ജയില്‍ മര്‍ദ്ദനം. നിരോധനം. ചുകപ്പു 
കണ്ടാല്‍ പേയിളകുന്ന ഭരണാധികാരി 
കരം. അന്നു കമ്മ്യണിസം പ്രചരിപ്പി 
ക്കാന്‍ തെയ്യങ്ങളും നിരന്നു. കമ്മ ണി 
സ്റ്‌കാരനു പ്രവത്തനസ്വാതന്്ര്യം നി 


കേന്ദ്രപട്ടാളം തമ്പടിച്ചു” സ്വന്തമാക്കിയ 
പകുതി മൈതാനം. പയ്യാമ്പലത്തെ 


 അരുണിമയാര്‍ന്ന സൂര്യാസ്തമയം, ബേ 


ബിബീച്ച്‌ . അനശ്വരരുടെ ശുശാനം. 
യൃവത്വത്തിനന്‍െറ നനുത്ത സ്മരണകരം. 2 
മൈതാനങ്ങളായിരുന്നു ഒരിക്കല്‍ കണ്ണൂ $ 
രിന്‍െറ സാന്ത്വനം. ഓര്‍ക്കാന്‍ ഒരുപിടി 
ഓര്‍മ്മകഠം അലയുന്ന പച്ചപ്പുല്‍ത്തകിട 
കഠം. ഇന്നു” അവയെല്ലാം സമ്മേളനനഗ 
രികരം. ഫ്‌ളഡ്‌ലൈററ്‌ സ്റ്റേഡിയം. 
ഫുട*ബോളിന്‍െറ മെക്കയായി കണ്ണൂര്‍ 
അറിയപ്പെട്ട. രാഷ്‌ട്രീയത്തോടുള്ളത്ര 
യും ഹരം കണ്ണര്‍ക്കാര്‍ക്കു” ഫുട”ബോളി 
നോടുമുണ്ടു൦. ഇന്ത്യന്‍ ഫുട*്‌ബോളിനു* 
കണ്ണര്‍ അവിസുരണീയതയും നല്‍കി. 
കേരളത്തിലെ ആദ്യത്തെ ഫുട്‌ബോഠം 
ശാസിക-ഫുട്‌ബോഴം ന്‍റ---ക്യ 
രില്‍നിന്നുംപുറത്തിറങ്ങുന്നു. ലക്കി(്റാര്‍, 
ബ്രദേഴ്‌സ്‌, സ്റ്റിരിററ്‌സ്‌ യൂത്ത്‌സ്‌ 
ബ്ബുകരം. പ്രേമഭാജനത്തെപ്പോലെ ; 
പന്തിനെ സ്‌നേഹിച്ചിരുന്ന ഡിക്രൂസ്‌ 
കണ്ജൂര്‍ക്കാരുടെ ഒരു വീരസ്മരണയാണ്‌, 


anima 8h 


